O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6557 


Revenue Department 


22nd February 2022 


Thrissur District 


Kodungallur Taluk 


NOTICE 


നമ്പർ : A4.360 / 22 


25-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ ആഴികോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൊച്ചുകുട്ടൻ S / o 
അടിമ പൊൻപനാട്ട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ആഴികോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ശകുന്തള.എം . എ . , പൊൻപനാട്ട് , ബോധിപ്പിച്ച അപേക്ഷ 
ആഴികോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 13-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശകുന്തള.എം.എ . 


ഭാര്യ 


70 


2 


കനകം.കെ. 


മകൾ 


43 


3 


| കവിത.കെ. 


മകൾ 


41 


4 


കണ്ണൻ.കെ . 


മകൻ 


39 


നമ്പർ : A4 / 5619 / 2021 


20-09-2021 


അനന്തരാവകാശ 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ കുളിമുറ്റം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സന്തോഷ് S / o കൃഷ്ണൻ , തറയിൽ വ 
ീട് , കൂളിമുട്ടം എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കുളിമുറ്റം വില്ലേജിൽ പരേതൻറെ ഭാര്യ ഭാവന , തറയിൽ വീട് , കൂളിമുട്ടം , ബോധിപ്പിച്ച അപേക്ഷ കുളിമുറ്റം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 13-01-2014 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാവന 


ഭാര്യ 


49 


2 


| അതിര 


മകൾ 


25 


3 


ആരതി 


മകൾ 


23 


നമ്പർ : A4 / 9816 / 2021 


03-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6558 


KERALA GAZETTE 


Part III 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ അരീക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുഹറ W / o സെയ്തു മുഹമ്മദ് 
മസ്യക്കാപറമ്പിൽ വീട് , അഴീക്കോട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരീക്കോട് വില്ലേജിൽ പരേതയുടെ മകൾ നിമി , മസ്യക്കാപറമ്പിൽ വീട് , അഴീക്കോട് , 
ബോധിപ്പിച്ച അപേക്ഷ അരീക്കേ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നിമി 


മകൾ 


44 


2 


സിമി 


മകൾ 


40 


നമ്പർ : A4 / 7631 / 2021 


07-01-2022 


e 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ മടത്തുംപടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശിമേനോൻ S / o അമ്മുക്കുട്ടിയ 
മ്മ , പതപുള്ളിയത്ത് വീട് , മടത്തുംപടി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മടത്തുംപടി വില്ലേജിൽ പരേതൻറെ ഭാര്യ ശാന്താകുമാരി , പതപുള്ളിയത്ത് വീട് , 
മടത്തുംപടി , ബോധിപ്പിച്ച അപേക്ഷ മടത്തുംപടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തകുമാരി 


ഭാര്യ 


66 


2 


ശരത്ത് 


മകൻ 


29 


3 


ശ്രീജിത്ത് 


| മകൻ 


27 


നമ്പർ : A48983 / 21 


24-12-2021 


അ 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ കുളിമുറ്റം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കല്യാണിക്കട്ടി അമ്മ W } o 
അച്യുതമേനോൻ തുരുത്തിയിൽ വീട് കൂളിമുട്ടം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളിമുറ്റം വില്ലേജിൽ പരേതയുടെ മകൻ ശിവദാസൻ , തുരുത്തിയിൽ വീട് കൂളിമുട്ടം , 
ബോധിപ്പിച്ച അപേക്ഷ കുളിമുറ്റം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-01-2003 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6559 


Revenue Department 


22nd February 2022 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വ്യൻ 


മകൻ 


72 


2 


ശശിധരൻ 


മകൻ 


68 


3 


ശിവദാസൻ 


മകൻ 


65 


4 


അരുൺകുമാർ 


മകൻ 


59 


5 


വിനയൻ 


മകൻ 


57 


നമ്പർ : A4 / 131 / 22 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ പനങ്ങാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വാസന്തി W / o സുരേഷ് മംഗലത്ത് 
വീട് , പനങ്ങാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പനങ്ങാട് വില്ലേജിൽ പരേതയുടെ മകൾ അനീഷ് ഭാര്യ ശ്രീദേവി , മംഗലത്ത് വീട് , പനങ്ങാട് , 
ബോധിപ്പിച്ച അപേക്ഷ പനങ്ങാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-06-2015 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . വാസന്തി വേറെ കല്യാണം കഴിച്ചിട്ടില്ല . വേറെ അവകാശികളുമില്ല . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭർത്താവ് 


56 


സുരേഷ് 
| ശ്രീദേവി 


2 


മകൾ 


32 


3 


വിഷ്ക 


മകൻ 


30 


4 


വേലായുധൻ മരണപ്പെട്ടു 


പിതാവ് 


മരണപ്പെട്ട 


5 


| ജാനകി മരണപ്പെട്ട 


മാതാവ് 


മരണപ്പെട്ട 


നമ്പർ : A4 / 149 / 2022 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ മേത്തല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജേന്ദ്ര വർമ്മ S / o കേരളവർ 
മ്മ , പുത്തൻ കോവിലകം , മേത്തല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മേത്തല വില്ലേജിൽ പരേതൻറെ മകൾ സിന്ധു രവിവർമ്മ , പുത്തൻകോവിലകം , 
മേത്തല , ബോധിപ്പിച്ച അപേക്ഷ മേത്തല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സിന്ധു രവിവർമ്മ 


മകൾ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6560 


KERALA GAZETTE 


Part III 


നമ്പർ : A4 / 138 / 22 


12-01-2022 


അനന്തരാവക 


ച അപേക്ഷയ 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ പുല്ലോട്ടു വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നിധീഷ് . കെ.ജെ. Sം ജോസഫ് 
കണിച്ചു കുന്നത്ത് , പുല്ലൂറ്റ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
ാശ സർട്ടിഫിക്കറ്റിനായി പുല്ലോട്ടു വില്ലേജിൽ പരേതൻറെ മാതാവ് റൂബി ജോസഫ് , കണിച്ചു കുന്നത്ത് , പുല്ലൂറ്റ് , ബോധിപ്പിച 

പുല്ലോട്ടു വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 29-08-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| റൂബി ജോസഫ് 


മാതാവ് 


63 


2 


നിവിൻ 


സഹോദരൻ 


36 


3 


നിഖിൽ 


സഹോദരൻ 


33 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6561 


Revenue Department 


22nd February 2022 


Thrissur District 


Kodungallur Taluk 


NOTICE 


നമ്പർ : A4 / 9175 / 21 


16-12-2021 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ എരിയാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മാവതിയമ്മ മാളുക്കുട്ടിയമ്മ 
രാധാമന്ദിരത്തിൽ വീട് , മാടവന . പി . ഒ . എറിയാട് 

, മാടവന . പി . ഒ . എറിയാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എരിയാട് വില്ലേജിൽ പരേതയുടെ സഹോദരി തങ്കമ്മ , 
ഇലന്തക്കൽ വീട് , എറിയാട് , ബോധിപ്പിച്ച അപേക്ഷ എരിയാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-11-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ 
മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേത അവിവാഹിതയായി മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 
സഹോദരി 


1 


തങ്കമ്മ 


84 


നമ്പർ : A4 / 595 / 22 


27-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ കൈപ്പമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജ് കുമാർ മേനോൻ S / o 
പി.കെ.നായർ തെക്കേപൊതുവത്ത് വീട് , കൈപ്പമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൈപ്പമംഗലം വില്ലേജിൽ പരേതൻറെ മകൻ അവിനാഷ് 
മേനോൻ , തെക്കേപൊതുവത്ത് വീട് , കൈപ്പമംഗലം , ബോധിപ്പിച്ച അപേക്ഷ കൈപ്പമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-02-2015 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അവിനാഷ് മേനോൻ 


മകൻ 


28 


2 


ആദ്യത്യമേനോൻ 


| മകൻ 


24 


നമ്പർ : A4 / 717 / 22 


14-02-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ പേരിഞ്ഞാണം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുബ്രഹ്മണ്യൻ S / o കുമാര 
ൻ , അത്തിക്കപ്പറമ്പിൽ വീട് , പെരിഞ്ഞനം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6562 


KERALA GAZETTE 


Part III 


അവകാശ 


അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പേരിഞ്ഞാണം വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രവിദ് സുബ്രഹ്മണ്യൻ , 
അത്തിക്കപ്പറമ്പിൽ വീട് , പെരിഞ്ഞനം , ബോധിപ്പിച്ച അപേക്ഷ പേരിഞ്ഞാണം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-01-2022 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പ്രവിദ സുബ്രഹ്മണ്യൻ 


ഭാര്യ 


48 


2 


മകൻ 


21 


അനന്തു സുബ്രഹ്മണ്യൻ 
നന്ദന സുബ്രഹ്മണ്യൻ 


3 


| മകൾ 


19 


നമ്പർ : A4 / 99452021 


07-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ പുല്ലോട്ടു വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൽ ഖാദർ S / o അടിമ , 
ഞാവേലിപ്പറമ്പിൽ വീട് , പുല്ലൂറ്റ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുല്ലോട്ടു വില്ലേജിൽ പരേതൻറെ ഭാര്യ ഫാത്തിമ ബീവി.പി.എം. , ഞാവേലിപ്പറമ്പിൽ 
വീട് , പുല്ലൂറ്റ് , ബോധിപ്പിച്ച അപേക്ഷ പുല്ലോട്ടു വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ട 
ം മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


82 


2 


| ഫാത്തിമ ബീവി.പി.എം. 
സുലേഖ ഹെദർ.എൻ.എ. 
സഫിയ ബീവി.എൻ.എ. 


മകൾ 


67 


3 


| മകൾ 


65 


4 


മകൻ 


62 


അഷറഫ്.എൻ.എ . 
കദീജാബി.എൻ.എ . 


5 


മകൾ 


59 


6 


| മകൻ 


57 


സുബൈർ.എൻ.എ . 
നാസിറ ബീവി.എൻ.എ. 


7 


മകൾ 


54 


നമ്പർ : A4 / 129 / 22 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ പനങ്ങാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശങ്കരനാരായണൻ 
S / o കുഞ്ഞിശങ്കരൻ , പൊയ്യാറ വീട് , പനങ്ങാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പനങ്ങാട് വില്ലേജിൽ പരേതൻറെ മകൻ അജയകുമാർ.പി.എസ് . , പൊയ്യാറ വീട് , 
പനങ്ങാട് , ബോധിപ്പിച്ച അപേക്ഷ പനങ്ങാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-04-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും മകൻ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6563 


Revenue Department 


22nd February 2022 


സദാനന്ദനും മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


61 


| പി.എസ് . അജയകുമാർ 
| സുരേഷ് ബാബു.പി.എസ് . 


2 


മകൻ 


59 


o | | | | 


3 


രജിത്ത് 


| മകൻ 


51 


4 


മകന്റെ ഭാര്യ 


53 


ഷർമിള.എം.എസ് . W / o സദാനന്ദൻ 
നിധിൻ.എസ് . 


5 


മകൻ 


34 


നമ്പർ : A4 / 104922 


14-02-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ പാപ്പിനിവട്ടം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹംസ Sം മുഹമ്മദ് , വലിയക 
ത്ത് വീട് , പാപ്പിനിവട്ടം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പാപ്പിനിവട്ടം വില്ലേജിൽ പരേതൻറെ മകൻ ഷഹീൻ , വലിയകത്ത് വീട് , പാപ്പിനിവട്ടം , ബോധിപ്പിച്ച 
അപേക്ഷ പാപ്പിനിവട്ടം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 19-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സാറ 


ഭാര്യ 


71 


2 


ഷാന 


മകൾ 


50 


3 


| ഷബ്ദം മൊയ്ദീൻ 


| മകൾ 


46 


4 


ഷഹീൻ 


മകൻ 


43 


| 


5 


ഷ 


| മകൾ 


39 


നമ്പർ : A4 / 9524121 


14-02-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ പേരിഞ്ഞാണം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പാർവ്വതി W / o കുമാര 
ൻ , എടശ്ശേരി വീട് , പെരിഞ്ഞനം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പേരിഞ്ഞാണം വില്ലേജിൽ പരേതയുടെ പൗത്രി ലിഷ W / o ബിജോയ് , എടശ്ശേരി വീട് , 
പെരിഞ്ഞനം , ബോധിപ്പിച്ച അപേക്ഷ പേരിഞ്ഞാണം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-03-1985 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജിവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6564 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


1 


| പാർവ്വതി 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 

വയസ് 
മകൾ 

മരണപ്പെട്ട 
പൗത്രൻ 

50 


2 


| മുകുന്ദൻ 


3 


| ലിഷ 


| പൗത്രി 


44 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:28:35 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


